Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 12/2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


പാൽ 


KERALA 


KENT OF 

13 ( 4 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


1 


THIRUVANANTHAPURAM , TUESDAY 


No . 


9th February 2010 
2010 ഫെബ്രുവരി 9 
20th Magha 1931 
1931 മാഘം 20 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 


ലേലത്തുക വില്പന നികുതി അടക്കം അടയ്ക്കാതെ 
ഗവൺമെന്റ് പ്രസ്സ്, വയനാട് 

വരികയോ ലേല വസ്തുക്കൾ നീക്കം ചെയ്യാതിരിക്കു 

കയോ ചെയ്താൽ ടിയാളുടെ നിരതദവ്യത്തുക 
ലേല പരസ്യം 

മുന്ന റി യിപ്പ് കൂടാതെ തന്നെ സർക്കാ രി ലേക്ക് 

മുതൽകൂട്ടുന്നതും പ്രസ്തുത ലേല വസ്തുക്കൾ 
നമ്പർ 693 / 09 / ജി . പി . ഡബ്ല .- 4 

2010 ജനുവരി 18. 

പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 
1- 4 - 2009 മുതൽ 31 - 3 - 2010 വരെയുള്ള സാമ്പത്തിക 

8. ലേല വസ്തു ക്കൾ ലേലം വിളി കേ ട്ട യാളോ 
വർഷത്തേക്ക് വയനാട് ഗവൺമെന്റ് പ്രസ്സ് കോമ്പൗണ്ടിലുള്ള 

- അയാളുടെ പ്രതി നിധിയോ ലേല സംഖ്യ അടച്ച് 
യൂക്കാലി മരങ്ങളുടെ ഇലകൾ 10 - 2 - 2010 -ാം തീയതി രാവിലെ 

സ്വന്തം ചെല വിൽ ഈ സ്ഥാപ ന ത്തിൽ നിന്നും 
11 മണിക്ക് ചുവടെ ചേർത്തിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയ 

നീക്കം ചെയ്യേണ്ടതാണ്. 
മായി പരസ്യമായി ലേലം ചെയ്യുന്നതാണ്. 

9. കൂടുതൽ വിവരങ്ങൾക്ക് മേപ്പാടിയിലുള്ള വയനാട് 
- നിബന്ധനകൾ 

ഗവ ൺ മെന്റ് പ്രസ്സ് ഓഫീസിൽ പ്രവൃത്തി 
1. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലം 

ദിവസങ്ങളിൽ രാവിലെ 10.30 - നും വൈകിട്ട് 4.30 - നും 
തുടങ്ങുന്നതിനുമുമ്പ് 500 രൂപ നിരതദ്രവ്യം കെട്ടി 

ഇടയിൽ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. 
വയ്ക്കേണ്ടതാകുന്നു . 
2. ഏറ്റവും കൂടുതൽ സംഖ്യക്ക് വിളിക്കുന്ന ആളുടെ ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ 
പേരിൽ താത്ക്കാലിക മായി ലേലം ഉറപ്പിക്കുന്ന കാര്യാലയം, ഗവൺമെന്റ് പ്രസ്സ്, 

( ഒപ്പ്) 
തായിരിക്കും. 

വയനാട്, മേപ്പാടി. 

ഡെപ്യൂട്ടി സൂപ്രണ്ട്. 
3. അച്ചടി വകുപ്പു ഡ യ റ ക ടറുടെ അംഗീ കാ ര 

ത്തിനു വിധേയമായി ലേലം വിളിക്കുന്ന ആൾക്ക് ഈ 
ഓഫീസിൽ നിന്നും കത്തു മുഖേന അറിയിപ്പ് 
നൽകുന്നതാണ്. 
4. ലേലത്തിൽ പങ്കെടുക്കുന്നവരുടെ നിരതദ്രവ്യം ലേലം 
കഴിഞ്ഞ ഉടനെ മടക്കി കൊടുക്കുന്നതാണ്. 
യാതൊരു കാരണവും പറയാതെ ലേലം മാറ്റിവയ്ക്ക 
ന്ന തിനും അസ്ഥിരപ്പെടു ത്തു ന്ന തിനും വയ നാട് 
ഗവൺമെന്റ് പ്രസ്സ് ഡെപ്യൂട്ടി സൂപ്രണ്ടിന് അധികാരം 
ഉണ്ടായിരിക്കുന്നതാണ്. 
6. ഏതെങ്കിലും കാരണവശാൽ ലേലം നിശ്ചയിച്ചിട്ടുള്ള 
ദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കുന്ന 
പക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമ 
യത്ത്തന്നെ പ്രസ്തുത ലേലം നടത്തുന്നതാണ്. 
7. ലേലം വിളി കേട്ടയാൾ നിശ്ചിത തീയതിക്കുള്ളിൽ 


